Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


is 


GOVERNS 


- 
കേര 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ജൂൺ 7 
7th June 2016 
1191 ഇടവം 24 
24th Idavam 1191 
1938 ജ്യേഷ്ഠം 17 
17th Jyaishta 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Public Works Department 


ദർഘാസ് പരസ്യം 


(1) 


( 3 ) 


നമ്പർ ഇ .എൽ. ഡി. ടി.എൻ./ 3/ 2016 -17. 


2016 


മേയ് 


27 . 


7 , 500 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുത വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കോഴിക്കോട് മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 22 -6 - 2016, 
3 മണി വരെ സ്വീകരിക്കു ന്നതും അന്നേദിവസം 3 .30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


- 27 / 2016 -17 - കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് 
ഹയർസെക്കന്ററി സ്കൂളിന്റെ വൈദ്യുതീകരണം 

- 2,99,749 
- 3 | 28| 2016 - 17 - എം . എൽ. എ . - ത ളി പ്പറമ്പ് 

നിയോജക മണ്ഡലം- കണ്ണൂർ ജില്ലയിലെ 
തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ സ്പെഷ്യൽ 
സ്കൂളിന്റെ നിർമ്മാണം വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 3,34,176 
29/ 2016- 17 - തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ 

സ ൻ ട ല സ് ഡ് കമ്പ്യൂട്ടർ ലാ ബിൻ 
വൈദ്യുതീകരണം( ഡെപ്പോസിറ്റ് പ്രവൃത്തി) - 
- 4 , 64,832 


8 ,400 


- 4 


11, 700 


- കമ 


- ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


നമ്പർ 


- 10 , 200 


- (1) 


( 2) 


| 1 26/ 2016 -17 - കോഴിക്കോട്കുന്ദമംഗലം ബ്ലോക്ക് 

പഞ്ചായത്തിനുകീഴിലുള്ള മാവൂർ പ്രീമെട്രിക് 
ഹോസ്റ്റലിന്റെ വൈദ്യുതീകരണ- അറ്റകുറ്റപ്പണികൾ 
( ഡെപ്പോസിറ്റ് പ്രവൃത്തി) - 3,26,258 


5 30 / 2016 - 17 - പേരാവൂർ നിയമസഭാമണ്ഡ ലം 

ക ണ്ണൂർ ഇരിട്ടി എ . ബി . കെട്ടിടത്തിന്റെ 

നിർമ്മാണം- വൈദ്യുതീകരണം - 4,04,980 
6 31/ 2016 - 17 - ആസ്തി വികസന ഫണ്ട്- 2013 - 14 

കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയമ സഭാ 
മ ണ് ഡ ലം - ന ല്ലി പ്പാ റ ഗ വ ണ മ ന്റ 
ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം - 
- വൈദ്യുതീകരണം- 2,91,610 


8,200 


7 ,300 


KERALA GAZETTE 


[ PART III 


32/ 2016-17 - ആസ്തി വികസന ഫണ്ട്-കണ്ണൂർ 
ജില്ല യി ലെ അഴീ ക്കോട് നിയ മ സ ഭാ 
മണ്ഡലം-പുഴത്തി ഗവൺമെന്റ്ഹയർസെക്കന്ററി 
സ് കൂ ൾ കെട്ടി ട ത്തി ന്റെ നിർ മ്മാ ണം - 
വൈദ്യുതീകരണം - 2,99, 691 
33 /2016- 17 - കാസറഗോഡ്ബന്ദടുക്ക എക്സൈസ് 
റ ഞ്ച് ഓ ഫീ സി ഇ ന്റെ നി ർ മ്മ ാ ണ ം - 
വൈദ്യുതീകരണം - 2,78,204 


7 ,500 


- 8 


7 ,000 


9 


34 / 2016 - 17 - എൽ. എ . സി .- എ . ഡി. എഫ് -- . 
കാസറഗോഡ് നിയമസഭാമണ്ഡലം- മൊഗ്രാൽ 
പുത്തൂർ ജി. എച്ച്. എസ്. എസ്. അധിക 
കെട്ടിടത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം - 
2 ,99,439 


- ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd .gov.in - ൽ 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിക്ക് 
10 ദിവസത്തിനുമുമ്പ്മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

- ദർഘാസ് ഫോറത്തിന്റെ വില 0059- 80- 800 - 96( 02) എന്ന 
ശീർഷക ത്തിലും നികുതി 8443 - 00 - 108 - പി ഡബ്ലി യു - 
ഡെപ്പോസിറ്റ് എന്ന ശീർഷകത്തിലും ട്രഷറിയിൽ ഒടുക്കിയ 
ചെലാൻ രസീതി ടെണ്ടർ പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ട 
താ ണ് . നിര ത ദ വ്യം , കരാ റു കാരുടെ നില വി ലു ള്ള 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട 
ഫോറത്തിലുള്ള പ്രാഥമിക കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ 

ടൈപ്പ് ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് പൊതു മ രാ മത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


7 , 500 


10 


35/ 2016 - 17 - എൽ. എ . സി .- എ . ഡി. എഫ് . 
മലപ്പുറം ക്ലാരി എം . എസ്. പി. ക്യാമ്പിലെ 
പോലീസ് ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ 
നിർമ്മാണം- വൈദ്യുതീകരണം ( പുനർ ദർഘാസ്) 
2 ,33,515 


5 ,900 


11 


36 / 2016 - 17 - എൽ. എ . സി.- എ . ഡി . എഫ് . 
മല പ്പുറം മാറാ ക്ക ര ( പാഥ മി കാ രോ ഗ്യ 
കേന്ദ്രത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം- 
3, 99,922 


10 , 000 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1, 3 ഇവയ്ക്ക് 
- 735, ക്രമനമ്പർ 2, 6, 7, 8, 9 ഇവയ്ക്ക് - 630, ക്രമനമ്പർ 
4 - ന് 1,050 , ക്രമനമ്പർ 5 - ന് - 945 , ക്രമനമ്പർ 10 - ന് 525, 
ക്രമനമ്പർ 11- ന് 840 . 


കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 8 - ന് " എ , " ബി 
വിഭാഗം കരാറുകാർ, മറ്റുള്ളവയ്ക്ക് " എ , " ബി , " സി വിഭാഗം 
കരാറുകാർ, 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ്( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 673 020. 

( ഒപ്പ്) 
ഫോൺ- 0495 - 2371857, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


- പ്രവൃത്തിപൂർത്തീകരണ കാലാവധി ക്രമനമ്പർ 1, 2, 3, 
6 , 7 , 8 , 9 , 10 ഇവയ് ക്ക് 30 ദിവസം, മറ്റുള്ളവയ് ക്ക് 
45 ദിവസം. 


240 


